Reg. No. KL /TV ( N )/ 12 


Government of Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


5th May 1982 
Vol. XXVII ] Trivandrum , Wednesday , 

[No. 333 
15th Vaisakha 1904 


GOVERNMENT OF KERALA 


Labour ( B ) Department 


NOTIFICATIONS 


No. G.O.( Rt) 486 /82 /LBR . 


Dated , Trivandrum , 4th May , 1982 . 


I 


S.R.O.No.602 /82. - In exercise of the powers conferred by sub -section 
( 1) of section 8 of the Factories Act, 1948 (Central Act 63 of 1948 ), and in 
supersession of Notification Nos. II and IV issued under G.O.Rt.1324 /78 / 
L & H . dated the 18th August 1978 and published as S.R.O. Nos. 885/78 
and 887/78 in Part I of the Kerala Gazette No. 39 dated the 26th September 
1978 , the Government of Kerala hereby appoint the officersmentioned in 
column (2) of the Schedule below , to be Inspectors for the purposes of the 
said Act with jurisdiction over the local limits specified in column (3) of 
the Schedule , namely : 

SCHEDULE 


Sl.No. 


Designation and Headquarters 


Local limits 


(1) 


(2 ) 


( 3 ) 


1. Joint Director of Factories and 

Boilers, Trivandrum . 


Trivandrum , Quilon , Kundara , 
Alleppey, 

Chengannur and 
Kottavam Factory Divisions 


2 


Local limits 


Sl. No. Designation and Headquarters 

(2 ) 
2 . Joint Director of Factories and 

Boilers, Ernakulam 


(3 ) 
Idukki, Ernakulam , 

Cochin , 
Alwaye, Irinjalakuda, Trichur 
and Palghat Factory Divisions. 
Ottapalam , Malappuram , Kozhi 
kode (North ), Kozhikode (South ) , 
Tellicherry , Cannanore and Tali 
paramba Factory Divisions . 


3. Joint Director of Factories and 

Boilers, Calicut 


II 


S.R.O. No. 603/82. — In exercise of the powers conferred by sub-section 
(2 ) of section 5 of the Indian Boilers Act, 1923 (Central Act 5 of 1923 ), and 
in supersession of Notification Nos. III and V issued under G.O.Rt.1324 / 
78 / L & H dated the 18th August, 1978 , published as S.R.O. Nos. 886/78 and 
888/78 in Part I of the Kerala Gazette No. 39 dated the 26th September, 1978 
the Government of Kerala , hereby appoint the officers mentioned in column 
(2 ) of the Schedule below , to be Deputy Chief Inspectors, for the purposes 
of the said Act with jurisdiction over the local limits specified in column (3) 
of the Schedule , namely : 


SCHEDULE 


SI.No. 


Designation and Headquarters 


Local limits 


( 1) 


(2 ) 


1. Joint Director of Factories and 

Boilers, Trivandrum 


2. Joint Director of Factories and 

Boilers, Ernakulam 


(3 ) 
Trivandrum , Quilon , Kundara , 
Alleppey, Chengannur and Kotta 
yam Factory Divisions. 
Idukki, Ernakulam , Cochin , 
Alwaye , Irinjalakuda, Trichur and 
Palghat Factory Divisions. 
Ottappalam , Malappuram , 
Kozhikode (North ), Kozhikode 
(South ), Tellicherry Cannanore and 
Taliparamba Factory Divisions. 


3. . Joint Director of Factories and 

Boilers, Calicut 


By order of the Governor, 

V. S. BHARATHAN , 
Additional Secretary.. 


3 


Explanatory Note 
(This does not form part of the notification , but is intended to explain 
its general purport). 

Consequent on the creation of the post of Joint Director of Factories and 
Boilers, Calicut in the Second phase of the re-organisation of the Depart 
ment of Factories and Boilers, the existing jurisdiction of Joint Director of 
Factories and Boilers, at Ernakulam and Trivandrum have to be refixed . 
This notification is to achieve this object. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1982. 


Reg. No.KL.FIV (IN)/13 


Government of Kerala 

1982 


4746 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


5th May 1982 
Vol. XXVII) Trivandrum , Wednesday, 

[No. 334 
15th Vaisakha 1904 (Saka ) 


GOVERNMENT OF KERALA 


Transport, Fisheries and Ports ( Transport - B ) Department 

NOTIFICATION 
No. 1791/TB2]82/ TF & P . 

Dated , Trivandrun, 27th April 1982 . 
S.R.O. No. 611/82.--Whereas in exercise of the powers conferred by 
clause ( 1 ) of Article 258 of the Ccastitution of India , the President 
has in Notification No. 2/4/63 Judl. II , dated 31-5-1963 entrusted the 
Government of Kerala with their consent, the functions of the Central 
Government under the Kerala Land Acquisition Act, 1951 (2 ! of 1962) , 
in relation to the acquisition of lands for the purpose of the Union , in the 
State of Kerala ; 

And, whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for a 
public purpose to wit for the doubling of rail track between Olavakkot and 
Shornur Railway stations as per Land Plan No. OS. 2/80. 

Now , therefore,notice to that effect is hereby given to all whom it 
may concern, in accordance with the provisions of subsection (1) of section 3 
of the said Act . 

Under subsection (4 ) of section 19 of the said Act, the Government 
direct that in view of the urgency of the case , the provisions of section 
5 of the Act shall not apply to this case, 


2 


SCHEDULE 
District - Palghat. 

Taluk -- Palghat, 
Village - Pudupariyaram II. 

Desom - Pudupariyaram , 
( The extent given is approximate) 
Sl . No. Sy . No. and Sub Division No. Classification I Extent in 
Old Neu 

Hectares 
211/2 211| 7 Paramba 

0.0258 
212/1 21219 

Single crop wet 0.0076 
21214 212/10 Single crop wet 

0.0241 
212/5 

212/11 Single crop wet 0.0126 
212,5 212/12 Single crop wet 

0.0176 
21216 212/13 Single crop wet 0.0250 
32414 324/5 Double crop wet 

0.3804 
Total 

. 0.4931 


പതഗ 


Explanatory Note 
( This is not part of the notification but is intended to bring out the 
general purport) . 

President of India has in Notification No. 2/ 4/ 63IJudl. II, dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of Central Government in the State, and it 
appears to the State Government that the lands mentioned in the schedule 
above is needed for a public purpose ; viz. for the doubling of rail 
track between Olavakkot and Shoranur stations as per land plan No. OS. 
2/80. 

This Notification is intended for the above purpose . 

എസ്. ആർ. ഒ . നമ്പർ 611 }82. - ഇൻഡ്യൻ ഭരണഘടന 258 -ാം അനു 
ച്ചേദം (1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 1963 മേയ് 31 -ാം തീയതിയിലെ 2 14/1963 ജുഡീഷ്യൽ II 
എന്ന നമ്പർ വിജ്ഞാപനംമൂലം കേരള സംസ്ഥാനത്ത്യൂണിയൻ ആവശ്യ 

ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച്, 1961- ലെ കേരള 
സ്ഥലമെടുപ്പ് ആക്ട് (1962 - ലെ 21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിൻറ 
ചുമതലകൾ , കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചി 
രിക്കുന്നതിനാലും; 

താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തി 
നായി അതായത ഓ . എസ്. 2/80 എന്ന നമ്പർ ലാന്റ് പ്ലാൻ അനുസരിച്ച് 
ഒലവക്കോടിനും ഷൊർണ്ണൂർ റെയിൽവേ സ്റേറഷനുകൾക്കുമിടയിലുളള 
റെയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിട 
യുണ്ടെന്നാ കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും; 


- 


ഇപ്പോൾ അതിനാൽ പ്രസ്തുത ആക°° 3 -ാം വകുപ്പ് (13 -ാം ഉപവകു 
പ്പിലെ വ്യവസ്ഥകളനുസരിച്ച് ബന്ധപ്പെട്ട എല്ലാവർക്കും അതിനുളള 
നോട്ടീസ് ഇതിനാൽ നൽകുന്നു . 

ഈ സംഗതിയുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് ആക്ററിന്റെ 5 -ാം 
വകുപ്പിലെ വ്യവസ്ഥകൾ 

ഈ കാര്യത്തിൽ ബാധകമാകുന്നതല്ലെന്ന് 
(പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് 4 -ാം ഉപവകുപ്പു പ്രകാരം . സർക്കാർ 
നിർദ്ദേശിക്കുന്നു . 

പട്ടിക 
ജില്ല -- പാലക്കാട്. 

താലൂക്ക്- പാലക്കാട് , 
വില്ലേജ് - പുതുപ്പരിയാരം II. 

ദേശം - പുതുപ്പരിയാരം , 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
( കമനമ്പർ സർവേ നമ്പരും സബ് 

വിവരണം വിസ്തീർണ്ണം 
ഡിവിഷൻ നമ്പരും 

ഹെക്ടറിൽ 
പഴയത 

പുതിയത 
211/2 21117 

0.0258 
212/1 21219 ഒരുപ്പുനിലം 

0.0076 
212/4 212/10 

0.0241 
21215 212/11 

0.0126 
21215 212/12 

0.0176 
212| 6 212/13 

0.0250 
32414 324/5 

ഇരുപ്പുനിലം 

0.3804 


പറമ്പ 


1 


പക1A59- 


പ 


1 


(சதக 


0.4931 


വിശദീകരണക്കുറിപ്പ്" 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളി 
പ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം സംസ്ഥാനത്ത് കേന്( 8 സർക്കാരിന്റെ ആവശ്യത്തിലേ 
യ്ക്ക് സ്ഥലം വിലയ്ക്കെടുക്കാനുളള അധികാരം കേരള സർക്കാരിന്റെ 
സമ്മതത്തോടുകൂടി, ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ പറഞ്ഞി 
ട്ടുളള സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന് അതായത്, ഒ . എസ്. 
2/80 എന്ന നമ്പർ ലാൻഡ് മാൻ അനുസരിച്ച് ലൂക്കോട് റയിൽവേ 
സ്റേറഷനും ഷൊർണ്ണൂർ റയിൽവേ സ്റേറഷനുമിടയിലുളള റയിൽപ്പാത 
ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന് സർക്കാരിനു ബോദ്ധ്യപ്പെട്ടിട്ടുളളതും 
ആകുന്നു . 
ഈ വിജ്ഞാപനം മേൽപ്പറഞ്ഞ ആവശ്യത്തിനുദേശിച്ചുകൊണ്ടുള്ളതാണ്. 

, 
By order of the Governor, 

P. SANKARAN NAIR ,, . 
Additional Secretary. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRIIM . 1982 


Reg . No. KL/TV (N )/12 


Government of Kerala 

1982 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


5th May 1982 
Vol. XXVII ) Trivandrum , Wednesday, 

[No. 335 
15th Vaisakha 1904 (Saka ) 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports ( Transport-B ) Department 

NOTIFICATION 
No. 2309 / TB2/82 / TF & P. 

Dated , Trivandrum , 27th April 1982. 
S.R.O.No. 612/82.– Whereas in exercise of the powers conferred by 
clause ( 1 ) of Article 258 of the Constitution of India the President 
has in Notification No: 2 /4/63/Judl.II dated 31-5-1963 entrusted the 
Government of Kerala with their consent the functions of the Central 
Government under the Kerala Land Acquisition Act, 1961. (21 of 1962) 
in relation to the acquisition of lands for the purpose of the Union in the 
State of Kerala ; 

And , whereas it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for a 
public purpose, to wit for the doubling of rail track between Olavakkot 
and Shoranur Railway stations as per Land Plan No. OS. 15/81 ; 

Now , therefore, notice to that effect is hereby given to allwhom it may 
concern , in accordance with the provisions of subsection (1) of section 3 of 
the said Act . 

Under subsection (4 ) of section 19 of the said Act, the Government 
direct that in view of the urgency of the case , the provisions of section 5 
of the Act shall not apply to this case , 


ODID 


SCHEDULE 
District --- Palghat. 
Village - Lekkidi Perur II. 

( The extent given is approximate ) 


Taluk - Ottapalam . 
· Desom ---Perur . 


SI . 
No. 


Classification 


Survey No. 


Extent in 
Hectare 


Old 


New 


- 


Double crop wet 


11 


2 
3 
4 
5 
6 


102B/ 9 
102B/10 
102B / 11 
97/4 
103B| 2 
1038/1 


102B /12 
102B /10 
102B /13 

97/12 
103B | 2 
1038/3 


0.0112 
(0.0283 
0.0103 
0.0091 
0.0364 
0.0175 


Paramba 
Single crop wet 

Total 


0.1128 


Explanatory Note 
( This is not part of the notification, but intended to brug out the 
general purport). 

President of India has in Notification No. 2/4/63 /Judl. II dated 
31-5-1963 entrusted thie Government of Kerala with their consent, the power3 
to acquire land for the use of Central Government in the State, and it 
appears to the State Government that the landsmentioned in the schedule 
above is needed for a public purpose viz . for doubling of rail track between 
Olavakkot and Shoranur as per land plan No. OS. 15/81 . 

This Notification is intended for the above purpose . 

എസ്. ആർ. ഒ. നമ്പർ. 612/ 82. - ഇൻഡ്യൻ ഭരണഘടനയുടെ258 -ാം അനു . 
ച്ഛദം (1) -ാം ഖണ്ഡം മൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 31-5-1963- ലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാപന 
( പകാരം കരള സംസ്ഥാനത്ത യുണിയൻ ആവശ്യങ്ങൾക്കായി ഭൂമി 
വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് 
ആക്ററ് (1962- ലെ 21) അനുസരിച്ചുളള കേന്ദ്രസർക്കാരിന്റെ ചുമതലകൾ , 
കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി രോമൽപ്പിച്ചിരിക്കുന്നതി 
നാലും ; 

താഴെ പട്ടികയിൽ പ്രത്യേകംപറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് 
അതായത് ഒലവക്കോട് റയിൽവേസ്റേറഷനും ഷൊർണ്ണൂർ റയിൽവേ സ്റേറ 
ഷനും ഇടയ്ക്കുളള റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ഒ, എസ്. 15/81 എന്ന 
ലാൻറുപ്ളാൻ ( പകാരം ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ 
കേരള സർക്കാരിനു തോന്നുന്നതിനാലും 


ഇപ്പോൾ , അതിനാൽ, അതുസംബന്ധിച്ച നോട്ടീസ് അതുമായി ബന്ധ 
പ്പെട്ട എല്ലാപേർക്കും, പ്രസ്തുത ആക°6 ° 3 -ാം വകുപ്പ് (1 ) 9ം ഉപവകുപ്പിലെ 
വ്യവസ്ഥകൾ പ്രകാരം ഇതിനാൽ നൽകുന്നു . 

സംഗതിയുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ററ് 
5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ ഈ സംഗതിയിൽ ബാധകമാകുന്നതല്ലെന്നു 
പ്രസ്തുത ആക° ടം 19 -ാം വകുപ്പു (4) -ാം ഉപവകുപ്പു പ്രകാരം സർക്കാർ 
നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

പട്ടിക 
ജില്ല - പാലക്കാട്. 

താലൂക്ക്- ഒററപ്പാലം . 
വില്ലേജ്--ലക്കിടി- പേരൂർII . 

ദേശം - പേരൂർ. 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിട്ടുളളത് ) 


സർവേ നമ്പർ 


ഇനം 


കമ 
നമ്പർ 


വിസ്തീർണ്ണം 
ഹെക്ടറിൽ 


പഴയത 


പുതിയത് 


ഇരുപ്പുനിലം 


33 


1 . 
2 . 
3 . 
4 . 
5 . 
6 . 


102 ബി 9 , 
102 ബി / 10 
102 ബി /11 
97 |4 
103 ബി / 2 
103 ബി /1 


102 ബി /12 
102 ബി / 10 
102 ബി /13 
97/12 
103 ബി12 
103 ബി / 3 


0.0112 
0.0283 
0.0103 
0. 0091 
0.0364 
0.0175 


93 


പറമ്പ 
ഒരുപ്പുനിലം 


ആകെ 


0.1128 


വിശദീകരണക്കുറീപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതുഉദ ° ദേശം വ്യക്ത 
മാക്കുന്നതിനു ഉദ ° ദേശിച്ചുകൊണ്ടുളളതാണ് .) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963 - ലെ 214/ 63/ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനം മൂലം ഈ സംസ്ഥാനത്തു കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന്, അതായത് ഒലവക്കോടിനും 

ഷൊർണ്ണൂരിനും ഇടയ്ക്കുളള റെയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ഒ, എസ്. 
15/81 എന്ന ലാൻഡ് പ്ലാൻ പ്രകാരം ആവശ്യമാണെന്ന് സംസ്ഥാന സർക്കാ 
രിന് തോന്നുകയും ചെയ്യുന്നു . 
മേൽപ്പറഞ്ഞ ആവശ്യത്തിനു ” ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം. 

By order of the Governor, 
P. SANKARAN NAIR , 
Additional Secretary . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM . 1982. 


Reg .No. KL/ TV /12 


Government of Kerala 

1982 


KERALA GAZETTE 

EXTRAORDINARY 


PUBLISHED BY AUTHORITY 


5th May 1982 
Vol. XXVII] Trivandrum , Wednesday , 

No. 336 
15th Vaisakha 1904 (Saka ) 


CHRIER 
WW32: 

VUK 


EGOVERNMENT OF KERALA 
Transport, Fisheries and (Ports ( Transport-B ) Department 

NOTIFICATION 
No.(5595 /TB2 /82 / TF & P . 

Dated, Trivandrum , 23rd April 1982. 
IS. R. O.No. 613 /82. - Whereas in exercise of the powers conferred 
byſclause (1) of Article 258 of the Constitution of India , the President has 
in Notification No. 2/4 /63 /Judl. II dated 31-5-1963 entrusted the Govera 
ment of Kerala , with their consent, the functions of the Central 
Government, under the Kerala Land Acquisition Act, 1961 ( 21 of 1962) , in 
relation to the acquisition of lands for the purpose of the Union in the State 
of Kerala ; 

* And whereas, it appears to the Government of Kerala that the lands 
specified in the Schedule below are needed or are likely to be needed for a 
public purpose to wit for doubling rail track between Mulangunnathukavu 
and Trichur Railway Stations; 

Now , therefore , notice to that effect is hereby given to all whom it may 
concern , in accordance with the provisions of subsection (1 ) of section 3 of 
the said Act. 

Under subsection (4 ) of section 19 of the said Act, the Government 
direct that in view of the urgency of the case , the provisions of section 5 
of the Act shall not apply to this case. 

93 /1350 /V , 


2 


SCHEDULE 
District - Trichur . 

Talatk--- Trichur. 
Village - Pottore . 

Block No. 233 

( The extent given is approximate ) 
Sl. No. Survey No. Classification 

Extont in hectare . 
1 593 /i Part 

Dry 

0.0250 
2 5951 Part 

0. 0325 
3 5952 Part 

0.0475 
642 |i Full 

0.0101 
642/2 Full 

0.0425 
642/3 Full 

0.0081 


2 


23 


23 


2 


Total 


0.1657 


Esplanatory Note 
(This is not part of the notification , but is intended to bring out 
the general purport .) 

The President of India has in Notification No. 2 /4 /63/ Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the 
powers to acquire land for the use of Central Government in the State , 
and it appears to the State Government that the lands mentioned in the 
Schedule above is needed for a public purpose viz . for doubling of rail 
track between Mulangunnathukavu and Trichur. 

This Notification is intended for the above purpose . 

എസ്: ആർ ഓ , നമ്പർ 613/ 82. - ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുച്ഛേദം 1 -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 1963 മേയ് 31 -ാം തീയതിയിലെ 2/4/63ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംവഴി കേരള സംസ്ഥാനത്ത യൂണിയൻ ആവശ്യത്തിനായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് 
ആക്ററ് (1962 - ലെ 21) ( പകാരമുളള കേന്ദ്രസർക്കാരിന്റെ അധികാരങ്ങൾ 
കേരളസർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കു 
ന്നതിനാലും ; 

താഴെ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന ഭൂമി ഒരു പൊതുകാര്യത്തിന് 
അതായത് മുളംകുന്നത്തുകാവ്, തൃശ്ശൂർ എന്നീ റയിൽവേസ്റേറഷനുകൾ 
ക്കിടയ്ക്കുളള റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമുണ്ടെന്നാ ആവശ്യമു 
നാകാൻ ഇടയുണ്ടെന്നോ കേരള സർ ക്കാരിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; - 

ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക്ററ് 3 -ാം വകുപ്പ് (1) -ാം ഉപവകു 
പ്പിൻ കീഴിലുളള വ്യവസ്ഥകൾ - കാരം അതിനുള്ള നോട്ടിസം ബന്ധപ്പെട്ട 
എല്ലാപേർക്കും ഇതിനാൽ നൽകുന്നു . 


3 


പ്രസ്തുത ആക്റo° 19 -ാം വകുപ്പു (4) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ററ് 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ ഈ കാര്യത്തിന് ബാധകമാകുന്നതല്ല എന്ന് കേരള സർക്കാർ 
നിർദ ° ശിക്കുകയും ചെയ്യുന്നു . 

പട്ടിക 
ജില്ല തൃശ്ശുർ 

താലൂക്ക) ---തശtuശൂർ. 
വില്ലേജ° -- പോട്ടോർ 

ബ്ളോക്കു നമ്പർ 233 . 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്.) 
സർവ്വ വിവരണം 

വിസ്തീർണ്ണം 
നമ്പർ നമ്പർ 

ഹെക്ടറിൽ 
1 593/1 ഭാഗം പുരയിടം 

0.0250 
2 595] 1 രാഗം 

0.0325 
5952 ഭാഗം 

0 0475 
4 642| 1 മുഴുവൻ 

0.0101 
5 642/2 മുഴുവൻ 

0.0425 
6 642/3 മുഴുവൻ 

0.0081 
കെ 

0.1657 


3 


3 


1 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ° ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ അതിന്റെ പൊതു ഉദ° ejo . 
വെളിപ്പെടുത്തുന്നതിനുവേണ്ടിയുള്ളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 1963 മേയ് 31 -ാം തീയതിയിലെ 2/4/63 } ജുഡീഷ്യൽII 
"എന്ന നമ്പർ വിജ്ഞാപനംവഴി കേരളസംസ്ഥാനത്ത് യൂണിയൻ ആവശ്യ 
ത്തിനായിഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരങ്ങൾ കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി രോമൽപ്പിച്ചിരിക്കുന്നതും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് മുളംകുന്നത്തുകാവ് 
തൃശ്ശൂർ എന്നീ റയിൽവേ സ്റേറഷനുകൾക്കിടയ്ക്കുളള റയിൽപ്പാത ഇരട്ടി 
പ്പിക്കുന്നതിനു ആവശ്യമുണ്ടെന്നോ അവശ്യമുണ്ടാകാനിടയുണ്ടെന്ന് കേരള 
സർക്കാരിന് ബാദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിനു വേണ്ടിയാണ് ഈ വിജ്ഞാപനം. 


By order of the Governo 

P. SANKARAN NAIR , 
Additional Secrelary. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PEUSS, 

TRIVANDRUM , 1982 . 


dan DiesenIJS 


Penth 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


5th May 1982 


Vol. XXVII] Trivandrum , Wednesday , 


[No. 339 


15th Vaisakha 1904 (Saka ) 


GOVERNMENT OF KERALA 


Transport Fisheries and Ports ( Transport- B ) Departmont 

NOTIFICATION 


No. 4297/ TB2/82 / TF & P. 

Dated , Trivandrum , 28th April 1982. 
S. R. O. No. 616 /82. - Whereas in exercise of the powers conferred by 
clause (1 ) of article 258 of the Constitution of India , the President has 
in Notification No. 2 /4 /63/Judl. II dated 31-5-1963 entrusted the Govern 
ment of Kerala with their consent, the functions of the CentralGovernment 
under the Kerala Land Acquisition Act, 1961 (21 of 1962), in relation to 
the Acquisition of lands for the purpose of the Union , in the State of Kerala ; 

And whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for 
a public purpose, to wit for the construction of Ernakulam - Alleppey Broad 
Gauge Railway line ; 

Now , therefore, notice to that effect is hereby given to all whom 
it may concern , in accordance with the provisions of subsection (1 ) of 
section 3 of the said Act... 

Under subsection (4 ) section 19 of the said Act, the Government 
direct that in view of the urgency of the case , the provisions of section 5 
of the Act shall not apply to this case. 

33 / 1353 / V , 


2 


- 


SCREDULE 
District - Alleppey . 

Taluk- Ambalapuzba . 
, Villag - Mararikulam South 

Block No. I 

(The extent given is approximate ) 
S , Wo Surpeg No. 

Classification Extent in hectari 
11/2 A 

Dry 

1.7400 
11/2 B 

Dry 

2.050ാ 


-e 


Total 


3.7900 


Explanatory [Note 
( This is not part of the Notification , but is intended to bring out the 
general purport). 

President of India has in Notification No. 2/4/63IJudl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the 
powers to acquire land for the use of CentralGovernment in the State , and it 
appears to the State Government that the land mentioned in the schedule 
above are needed for a public purpose viz . for the construction of Ernakulam 
Alleppey Broad Gauge Railway line . 

This Notification is intended for the above purpose . 
എസ്.ആർ.ഒ,നമ്പർ 616 /82. - ഇൻഡ്യൻ ഭരണഘടനയുടെ258 -ാം അനുഛേദം 
(1) -ാം ഖണ്ഡംമൂലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, രാഷ°(ടപതി 
1963 മെയ് മാസം 31 -ാം തീയതിയിലെ 2/4/63 മുഡീഷ്യൽ IIഎന്ന നമ്പർ 
വിജ്ഞാപനം വഴി കേരള സംസ്ഥാനത്തു യൂണിയൻറ ആവശ്യങ്ങൾക്കായി 
സ്ഥലം വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥലമെ 
ടുപ്പ് ആക്ററ് ( 1962- ലെ 21) ( പകാരമുളള കേന്ദ്രസർക്കാരിന്റെ ചുമത 

കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി രോമൽപ്പിച്ചിരി 
ക്കുന്നതിനാലും ; 
പട്ടികയിൽ 

പറഞ്ഞിട്ടുളള സ്ഥലം ഒരു പൊതു ആവശ്യ 
അതിനു അതായത് ആലപ്പുഴ 

എറണാകുളം ( ബാഡ്ഗജം റയിൽപാത 
പണിയുന്നതിന് ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ കേരള 
സർക്കാരിനു തോന്നുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, അതിനുള്ള നോട്ടീസ് (പ്രസ്തുത ആക ററ് 3-0. 
വകുപ്പ്(1) -ാം ഉപവകുപ്പു പ്രകാരം ബന്ധപ്പെട്ട കക്ഷികൾക്കെല്ലാംഇതിനാൽ 
നൽകുന്നു . 

സംഗതിയുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് സർക്കാർ (പസ്തുത 
ആക്ററ് 19 -ം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം പ്രസ്തുത ആക 
3 -ാം വകുപ്പിലെ . വ്യവസ്ഥകൾ ഈ സംഗതിയ്ക്ക് ബാധകമാകുന്നതല്ലെന്ന് 
നിർദ്ദേശിക്കുന്നു . 


ലകൾ 


താഴെ 


ട്ടിക 
. ജില്ല ആലപ്പുഴ, 

താലുക്ക -അമ്പലപ്പുഴ, 
വിദ g ജ - മാരാരിക്കുളം, തെക്ക് 

ബ്ലാക്ക് നമ്പർ 1 
(ഏകദേശ വിസ്തീർണ്ണമാണു കൊടുത്തിരിക്കുന്നത്) 
കമനമ്പർ സർവേ നമ്പർ വിവരണം വിസ്തീർണ്ണം 

ഹൈകടറി 
1 . 11/2 എ പുരയിടം 

1.7400 
2 . 11/2 വി പുരയിടം 

2.0500 


| 


ഞ്ഞുകെ 


3.7900 


വിശദീകരണക്കുറിപ്പ് 


1 


( ഇത് വിജഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ അതിന്റെ പൊതു 24 സം 
വെളിപ്പെടുത്തുന്നതിനുളളതാണ്.) 

1963 മേയ്മാസം 31 -ാം തീയതിയിലെ 2 | 4| 63 ജുഡീഷ്യൽ II എന്ന 
വിജ്ഞാപനംവഴി സംസ്ഥാനത്ത് കേന്ദ്രസർക്കാരിൻറ ആവശ്യത്തിന 
സ്ഥലം വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കരള സർക്കാരിനെ 
അവരുടെസമ്മതത്തോടുകൂടി രമേൽപ്പിച്ചിരിക്കുന്നു . മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിരിക്കുന്ന സ്ഥലം ഒരു പൊതു ആവശ്യത്തിന്, അതായത് ആലപ്പുഴ 
എറണാകുളം റെയിൽപ്പാത നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്ന് സംസ്ഥാന 
ഗവൺമെൻറ് കരുതുന്നു . 

മുകളിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യത്തിനുവേണ്ടിയുളളതാണ് 
വിജ°ാപനം. 


By order of the Governor , 

P. SANKARAN NAIR , 
Additional Secretary . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1982 . 


Reg . No. KLIV (N )/ 12 


Goveroinent of Kerala 

1982 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


5th May 1982 
Vol. XXVII] Trivandrum , Wednesday, 

No. 340 
15th Vaisakha 1904 (Saka) 


GOVERNMENT OF KERALA 


Transport, Fisheries and Ports ( Transport- B ) Department 

NOTIFICATION 


No. 5280 / TB2/82 / TF & P . 

Dated , Trivandrum , 28th April 1982 . 
S. R. O. No. 617 /82. - Whereas in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India , the President has in 
Notification No. 2 /4 /63 /Judl. II dated 31-5-1963 entrusted the Government 
of Kerala with their consent, the functions of the Central Government under 
the Kerala Land Acquisition Act, 1961 ( 21 of 1962), in relation to the 
acquisition of lands for the purpose of the Union in the State of Kerala ; 

And, whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for a 
public purpose, to wit for doubling rail track between Wadakanchery 
and Mulangunnathukavu Railway Stations ; 

Now , therefore , notice to that effect is hereby given to all whom it 
may concern , in accordance with the provisions of subsection (1) of section 
3 of the said Act . 


Under subsection (4 ) of section 19 of the said Act, the Government 
direct that in view of the urgency of the case, the provisions of section 5 of 
the Act shall not apply to this case . 


2211254IT 


2 


Village - Minalur . 


SCHEDULE 

District - Trichur . 
l aluk -- Talappilly . 

( Block No. 231) 

(The extent given is approximate) 
Sl . No. Survey No. 

Classification 

Wet 
2 

71 
3 

78 
4 

79 


1 


75 part 


Extent in Hectare 

. 0557 
0.0545 
0.0622 
0.0435 


1 


13 


1 
ച 


Dry 


Total 


0.2159 


ഒ , 


Explanatory Note 
( This is not part of the notification , but is intended to bring out the 
general purport.) 

President of India has in Notification No. 2/4 /63/Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire lands for the use of Central Government in the State and it 
appears to the State Government that the lands mentioned in the schedule 
above are needed for a public purpose, viz . for doubling of rail track bet 
ween Wadakkanchery and Mulangunnathukavu . 

The notification is intended for the above purpose . 

എസ്. ആർ, നമ്പർ 617/82.--ഇൻഡ്യൻ ഭരണഘടന 258 -ാം 
അനുച്ഛേദം(1) ടാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 31-5-1963 - ലെ 2 | 4| 63 ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാപന 
പകാരം കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യങ്ങൾക്കായി ഭൂമി വില 
യ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥലമെടുപ്പു ആക°s 
(1962- ലെ 21) അനുസരിച്ചുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ കേരള 
സർക്കാരിനെ, അവരുടെസമ്മതത്തോടുകൂടി, ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിനു അതായത് 
വടക്കാഞ്ചേരി 

മുളങ്കുന്നത്തുകാവ് റയിൽവേസ്റേറഷനുകൾക്കിടയ്ക്കു 
റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമുണ്ടെന്നാ ആവശ്യമുണ്ടാകാൻ 
ഇടയുണ്ടെന്നോ കേരള സർക്കാരിനു ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, അതിനുള്ള നോട്ടീസ് ബന്ധപ്പെട്ട എല്ലാവർക്കും 
പ്രസ്തുത ആക്റ° 3 -ാം വകുപ്പു (1) -ാം ഉപവകുപ്പിലെ നിബന്ധനകളനു 
സരിച്ച് ഇതിനാൽ നൽകുന്നു . 

(പസ്തുത ആക°°19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെഅടിയന്തിര സ്വഭാവം പരിഗണിച്ച് ( പസ്തുത ആക്ട° 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ ഈ സംഗതിക്കു ബാധകമാകുന്നതല്ല എന്ന് സർക്കാർ നിർദ്ദേ 
ശിക്കുകയും ചെയ്യുന്നു . 


3 


പട്ടിക 

ജില്ല -തൃശ്ശൂർ 
താലൂക്ക് തലപ്പിള്ളി. 

വില്ലേജ °-മിണാലൂർ, 
( ബ്ലോക്ക് നമ്പർ 231) 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
( കമ സർവ്വേ നമ്പർ തരംതിരിക്കൽ 

വിസ്തീർണ്ണം 
നമ്പർ 

( ഹെക്ടറിൽ 
75 ഭാഗം 

നിലം 

0.0557 
2 77 

0.0545 
3 78 

0.0622 
4 79 പുരയിടം 

0.0435 


2 


1 


1 


ആകെ 


0.2159 


( ഇത 


വിശദീകരണക്കുറിപ്പ് 
വിജ° ഞാപനത്തിൻറ 

ഭാഗമല്ല . 

എന്നാൽ പൊതു ഉദ്ദേശം 
വ്യക്തമാക്കുന്നതിനുദ° ദേശിച്ചുകൊണ്ടുളളതാണ്.) 
രാഷ്ടപതി 31-5-1963 - ലെ 2/4/1963 ജുഡീഷ്യൽ II എന്ന 

നമ്പർ 
വിജ്ഞാപന പ്രകാരം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ പറ 
ഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് വടക്കാഞ്ചേരിയും മുളകു 
ന്നത്തുകാവും റയിൽവേസ്റേറഷനുകൾക്കിടയ്ക്കുളള റയിൽപ്പാത ഇരട്ടിപ്പി 
ക്കുന്നതിനു ആവശ്യമുണ്ടെന്നു സംസ്ഥാന സർ ക്കാരിനു ബോദ്ധ്യപ്പെട്ടിട്ടു 
ളളതും ആകുന്നു . 
!! ( പ്രസ്തുത ആവശ്യം നിറവേററുന്നതിനു ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ് 
ഈ വിജ്ഞാപനം. 

By order of the Governor, 

P. SANKARAN NAIR , 
Additional Secretary. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS 

TRIVANDRUM, 1982. 


Reg . No. K1 / IV (N )/ 12 


Government of Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


5th May 1992 


Vol. XXVII] Trivandrum , Wednesday, 


[No. 332 


15th Vaisakha 1904 


GOVERNMENT OF KERALA 


Health (G ) Department 


NOTIFICATIONS 

Dated , Trivandrum , 28th April , 1982 . 


No.15410/G3/82/HD. 


( I) 


S. R. O. No. 600/82. - In exercise of the powers conferred by sub -section 
( 1) of section 9 of the Prevention of Food Adulteration Act , 1954 (Central 
Act 37 of 1954), and in supersession of Notification -1 No. 33688/G3/81/HD 
dated the 14th July, 1981 published as S. R. O. No. 873/81 in the Kerala 
Gazette Extraordinary No. 579 dated the 22nd July , 1981, the Government 
of Kerala hereby appoint Sri E.C. Poulose, Health Inspector Grade 1, Kodun 
gallur Municipality to be Food Inspector for the purposes of the said Act 
and assign to him the area within the Kodungallur Municipality as the local 
area within which he shall exercise his powers under the said Act. 


(II) 


S.R.O.No.601/82.- In exercise of the powers conferred by sub-section 
( 1) of section 20 of the Prevention of Food Adulteration Act, 1954 (Central 
Act 37 of 1954 ), and in superscssion of Notification -II No. 33688/G3/81/HD 

33 / 1339/MC 


2 


dated the 14th July, 1981, published as S.R.O. No. 874/81 in the Kerala 
Gazette Extraordinary No: 579 dated the 22nd July, 1981, the Government 
of Kerala hereby authorise Sri E. C. Poulose appointed as Food Inspector 
under sub - section (1) of section 9 of the said Act in the Kodungallur Muni 
cipality to institute prosecutions for offences under the said Act . 


By order of the Governor , 

M. S. K. RAMASWAMY, 
Special Secretary to Government. 


Explanatory Note 


( This does not form part of the notifications, but is intended to indicate 
its general purpori). 

Sri E.C. Poulose has been transferred and posted as Food Inspector, 
Kodungallur Municipality. It is necessary to appoint him as Food Inspec 
for under the Prevention of Food Adulteration Act and to authorise him to 
institute prosecutions for offences under the Act. The notifications are for 
the above purpose . 


I RINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 


Rey , la O719 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 

5th May 1982 
• Vol. XXVII ] Trivandrum , Wednesday , 

15th Vaisakha 1904 


[No. 337 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports ( Transport - B ) Department 

NOTIFICATION 
No. 5594 /TB2/82/ TF & P . 

Dated , Trivandrum , 23rd April 1982 . 
S. R. O. No. 614/82.--Whereas in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India , the President has in 
Notification No. 2/4/63/Judl. II dated 31-5-1963 entrusted the Government 
of Kerala with their consent the functions of the Central Government 
under the Kerala Land Acquisition Act, 1961 (Act 21 of 1962) in relation to 
the acquisition of lands for the purpose of the Union , in the State of Kerala ; 

And whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to the needed for 
a public purpose to wit for doubling rail track between Trichur and 
Mulangunnathukavu Railwaystations; 

Now , therefore, notice to that effect in hereby given to all whom it 
may concern , in accordance with the provisions of subsection (1) of 
section 3 of the said Act ; 

Under subsection (4 ) of section 19 of the said Act the Government 
directed that in view of the urgency of the case the provisions of section 5 
of the Act shall not apply to this case . 

SCHEDULE 

District- Trichur. 
Taluk - Trichur . 

Village - Trichur . 
Block No 236 . 
( The extent given is approximate) 

Classification --Dry 
33/1351 /S. 


2 


SI , W. 


g . Yo 


Latent in 
Hectare 
0.0202 
0.0040 
0.0121 
0.0020 
0.0010 
0.0210 
0.0010 
0.0160 
0.0080 
0.0081 


1666/1 
1666/2 
1666/3 
1666/5 
1667/1 part 
1667/3 
1658/1 
1668/3 
16684 
, 1668/5 33 


5 


1 ) 


13 


7 
8 

9 
10 


Total 


0.0934 


Explanatory Note 
( This is not part of the notification , but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2/4 /63/ Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of the Central Government in the State , and it 
appears to the State Government that the land mentioned in the Schedule 
above is needed for a public purpose viz . for doubling of rail track 
beween Trichur and Mulangunnathukavu . 

The notification is intended for the above purpose . 


എസ്. ആർ. ഒ , നമ്പർ 614/82. ഇൻഡ്യൻ ഭരണഘടന 

258 -ാം 
അനുച്ഛേദം (1) -ാം ഖണ്ഡംമൂലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 1963 മേയ് 31 -ാം തീയതിയിലെ 2/4 /63/ജുഡീഷ്യൽII എന്ന നമ്പർ 
വിജ - താപന പ്രകാരം കേരള സംസ്ഥാനത്ത”യുണിയൻറ ആവശ്യങ്ങൾക്കായി 
ഭൂ : വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച 1951- ലെ കേരള സ്ഥലമെടുപ്പ് 
അ ): ° റ് (1962- ലെ 21) അനുസരിച്ചുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ , 
2 2» ളസർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി . ഭരമേൽപ്പിച്ചിരിക്കുന്നതി 
നാലും; 

താ പട്ടികയിൽ വിവരിച്ചിട്ടുള്ളഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത്, 
ആശ ശൂർറയിൽവെ സ്റേറഷ നും മുളങ്കുന്നത്തുകാവ് റയിൽവേ സ്റേറഷനും 
ഈ കു റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമുണ്ടെന്നോ ആവശ്യമു 
Tണ്ടാകാനിടയുണ്ടെന്നാ കേരള സർക്കാരിനു ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 

ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക 75 ° 3 -ാം വകുപ്പു (1) -ാം ഉപവകു 
പ്പിലെ വ്യവസ്ഥകളനുസരിച്ചു ബന്ധപ്പെട്ട എല്ലാപേർക്കും അതിനുളള 
നോട്ടീസ് ഇതിനാൽ നൽകുന്നു ; 


3 


( പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (4 )-ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ ിയത്തി സമരം പരിഗണിച്ച് 

5-0 . 

പ്രസ്തുത ആക് 
വകുപ്പിലെ വ്യവസ്ഥകൾ | ഈ സംഗതിക തധകമാകുന്നതല്ലെന്നു ക 
സർക്കാർ നിർദ്ദേശിക്കുന്നു . 

പീക 

ജില്ല -തൃശ്ശൂർ, 
തലുക്ക്_തുശ്ശൂർ, 

വില്ലേജ° -തശ്ശൂർ, 
ബ്ലോക്ക് നമ്പർ–236 . 
( ഏകദേശവിസ്തീർണ്ണമാണ് കൊടുത്തിട്ടുളളത്) 

തരംതിരിക്കൽ പുരയിടം, 
( സർവേ 

വിസ്തീർണ്ണം 
നവർ നവർ 

ഹെക്ടർ 
1666/1 

0.0202 
2 1666/2 

0.0040 
3 1666/3 , 

0.0121 
4 1666/5 

0.0020 
5 1667/1 ഭാഗം 

0.0010 
16673 

0.0210 
1668/1 

0.0010 
8 1668/3 

0.0160 
9 1668/4 

0.0080 
10 16685 

0.0081 


1 


1 


5 3 


ആകെ 


0.0934 


വിശദീകരണക്കുറിപ്പ 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല , എന്നാൽ പൊതു ഉദ ° ദേശം വെളി 
പ്പെടുത്തുന്നതിന് ഉദ ° ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963 - ലെ 2 | 4|63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ° ഞാപനംമൂലം ഈ സംസ്ഥാനത്തു കേന്ദ്രസർക്കാരിൻറ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ അവ 
രുടെസമ്മതത്തോടുകൂടിഭരമേല്പിച്ചിട്ടുളളതുംമുകളിൽ പട്ടികയിൽവിവരിച്ചി 
ട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത്തൃശ്ശൂരിനും മുളകും കാ 
വിനും ഇടയ്ക്കുളള റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിനു ആവശ്യമാണെന്നു 
സംസ്ഥാന സർക്കാരിനു ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യം സാധിക്കുന്നതിനു ° ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ 
വിജ ° ഞാപനം. 

By order of the Governor , 
P.SANKARAN NAIR , 
Additional Secretary. 


FRINTED AND PUBLISHED BY THE 8. G. P. AT TIE GOVERNMENT PREAS, 

TRIVANDRUM , 1982 . 


Reg . No. XL / TV ( N ) / 12 


Gayernment of Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 


PUBLISHED BY AUTHORITY 


5th May 1982 
Vol XXVIIJ Trivandrum , Wednesday, 

No. 338 
15th Vaisakha 1904 (Saka ) 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports ( Transport- B ) Department 

NOTIFICATION 
No. 5281/TB2 /82 /TT & P. 

Dated , Trivandrum , 23rd April 1982 . 
S.R.O. No. 615 /82.- Whereas in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India the President has in 
Notification No. 2/4/63 Judicial II dated 31-5-1963 entrusted the 
Government of Kerala , with their consent, the functions of the Central 
Government under the Kerala Land Acquisition Act, 1961 ( 21 of 1962) in 
relation to the acquisition of lands for the purpose of the Union in the State 
of Kerala ; 

And whereas, it appears to the Government of Kerala that the land 
specified in the schedule below are needed or are likely to be needed for a 
public purpose, to wit for doubling rail track between Mulangunnathukavu 
and Trichur Railway Stations; 

Now , therefore notice to that affoct is hereby given to all whom it may 
concern , in accordance with the provisions of subsection (1) of section 3 
of the said Act . 

Undor subsection (4 ) of seetion 19 of the said Act the Government 
dirceted that in view of the urgency of the case, the provisions of section 
5 of the Act shall not apply to the case . 

33/1352S. 


2 


SAHEDULE 


Villago Pottore . 


Distriet - Triohur . 
. Talur - Trihar. 

Elsa No.--- 4 . 

( The extent given is approximate) 
Sl. No. Sy. No. 

Classification 


592/2part 
597/1 
597/2 
597/3 
5974 


3 


Extent in 

Hectare 
0.0013 
0.0001 
0.0300 
0.0050 
0.0425 


Wet now Dry 

Dry 
Dry now Wot 

Dry 


2 


Total 


0.0789 


Explanatory Note 
( This is not part of the notification , but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2 /4 /63/Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of Central Government in the State, and it 
appears to the State Government that the lands mentioned in the Schedule 
above is needed for a public purpose viz ., for doubling of rail track 
between Mulangunnathukavu and Trichur . 

The notification is intended for the above purpose . 

എസ്. ആർ. ഒ0 , നമ്പർ 615/82.-~-ഇൻഡ്യൻ ര ണ ഘാ ട ന 258-4 . 
അനുച്ഛേദം (1) Oം ഖണ്ഡംമൂലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി, 1963 മേയ് 31 -ാം തീയതിയിലെ 2/4/ 63/ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനംമൂലം കേരള സംസ്ഥാനത്തു യുണിയൻ ആവശ്യത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥല 

മെടുപ്പ് ആക്ററ് (1962- ലെ 21 ) പ്രകാരമുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതല 
കൾ കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കു 
ന്നതിനാലും ; 

താഴെപട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുകാര്യത്തിന് അതം 
യത് മുളങ്കുന്നത്തുകാവിനും തൃശ്ശൂരിനും ഇടക്ക് റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്ന 
തിന് ആവശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടാകാൻ ഇടയുണ്ടെന്നോ കേരള സർക 
രിന് ബോദ്ധ്യമായിരിക്കുന്നതിനാലും, 

ഇപ്പോൾ , അതിനാൽ അതു സംബന്ധിച്ച നോട്ടീസ് പസൗതുക ആക°° 
3 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾ( പ്രകാരം ബന്ധപ്പെട്ട എല്ലാ 
വർക്കും ഇതിനാൽ നൽകുന്നു . 

സ്രുത ആക°° 19-0 . വകുപ്പ് (4 )-0. ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെഅടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്° s ° 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ ഇക്കാര്യത്തിൽ ബാധകമാകുന്നതല്ലെന്ന് സർക്കാർ നിർദം ശ 
ക്കുന്നു . 


3 


പിക 

ജി --- തു ആർ. 
(Item --തശ്ശൂർ. 

ചി - പാർ 
ബ്ലോക്ക് നമ്പർ 234 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
; { ( കമനമ്പർ സർവ്വനമ്പർ തരംതിരിക്കൽ 

വിസ്തീർണ്ണം 

ഹെക്ടർ 
592/ 2 രാഗം നിലം ഇപ്പോൾ പുരയിടം 0.0013 
2 597/1 പുരയിടം 

0.0001 
3 597/2 

പുരയിടം ഇപ്പോൾ നിലം 0.0300 
39713 

0. 0050 
5 397| 4. 

0.0425 


12 


1 2 


13 


പുരയിടം 


ആകെ 


0.0789 


വിശദീകരണക്കുറിപ്പ് 
( തു ” വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല ; എന്നാൽ പൊതു 2 ° ദേശം വെളിപ്പെ 
ടുത്തുന്നതിന് ഉദ്ദേശിച്ചുള്ളതാണ്.) 
ഇൻഡ്യൻ 

രാഷ്ടപതി 31-5-1963 - ലെ 2| 4 |63 ജുഡീഷ്യൽ II 
എന് 

നമ്പർ വിജ° ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ 
ഉപയോഗത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള 
സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ 
പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് മുളങ്കു 
ന്നു.ആകാവിനുംതൃശ്ശൂരിനും ഇടയ്ക്കുളള റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് 
ആവശ്യമുണ്ടെന്ന് കേരള സർക്കാരിനു വാദ്ധ്യപ്പെട്ടിട്ടുളളതുമാകുന്നു . 

• മേൽപറഞ്ഞ ആവശ്യം നിറവേറ്റുന്നതിനുളദേശിച്ചുകൊണ്ടുളളതാണ് 
2 വിജ്ഞാപനം, 


By order of the Governor, 

P. SANKARAN NAIR , 
Additional Secretary. 


PRINTED AND PUBLISHED BY THE S. G. I. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1982. 


